പുരാതന കവിതകള്‍ 





കക,ള്ങി, ശശി 


പുരാതന കവിതകള്‍ 


കെ.ജി.ശശി 


തോളില്‍ കയ്യിട്ടു നടന്ന ആചാര്യന്മാര്‍ക്കായി 


സമര്‍പ്പിക്കുന്നു 


൧൮൧൩൩൨൧൧. ഗഗറ്ച്ഗ്വ 
ഥഠലനട (പറി 


1ലാഥ്ഥ॥ടമൊ (ബ്൪ഠഗന്ഥല 2022 
100 ഠാലിടെ 


൧47007 

1.0. ടട, 

(ഠാ, ന്ന്ുദന്ഥാ॥,വഗീല്ഠഠ॥ ൧.0. -680311, 
ദദ, നിദ 


൧770/൭2 ൭/൧ ൧//0//5/0ഒഥ്‌ ൧) 

൨. ടദട।, (ധ്യാ /ഗീലഠഠ/ ൧.0. (൭, ഥി. 
ലന്ദ॥ ടടട॥ദാധ്രാാ/തന്ട॥.ഠേന 

009 [൫൭൧൫൧10ഠ൨.൧ഠഠട0.൧0൧൬൩ 


൧ ഗ്ര്സ്ട ടടബസഭാഠ ൭ 2022 ൩ 1൭ ദവ 


വിട 0ഠഠ% ഥല്രാദറ്ട നല൫ഠ/ നല 0൦ ഥ൦ ഘ0ഠ്വഠടഠി 
ന ദബ്ഠ്ന ഠശ്ആഥ൫ട1ദ൭ഠ ഡ്നഠഥ് നട ന്നറ 
ഗലന്വ്ടടഠറ 0 1൦ 30000. 


ഥ॥റിഠടേ ₹ 40 


പുരാതന കവിതകള്‍ 


കെ.ജി.ശശി 


മുഖവുരയില്ലാതെ 
സുഹൃത്തേ 


നേരെ നിന്റെ ഹൃദയത്തിലേക്ക്‌ 


ഉള്ളടക്കം 


സമരമന്ത്രം 
നിലാവത്തുറങ്ങുന്ന കോഴി 
ഇനിയെത്രനാള്‍ 
സ്വാതന്ത്ര്യം 

വേടന്‍ 

പട്ടി 

പിള്ളേര്‍ 

ചപലത 

അസാധ്യം സാധ്യം 
അനിത്യം നിത്യം 

നീ ഏതോ നീ 


ചൈത്യലേഖം 


൧0 


. 


സമരമന്ത്രം 


ഹേ 
ഉലകപ്പെരും കൊല്ലരേ 

ഗതലോലഹൃദയ വിചാരതന്ത്രികള്‍ 

ലതകണക്കു സ്മൃതിയിലാടവേ 

ചുഴികുത്തിപ്പത പായുന്നതിലെന്നാത്മാവു 
തളരത്താളത്തിലലമാല പോലെ ഭാവവൈവിധ്യമാല 
കളഭം ചാര്‍ത്തി നേദിക്കട്ടേ നിനക്കു 

മലരേറ്റം വികാരാര്‍ദ്രനായ്‌ 


മറ്റൊന്നുമില്ല. 


എഴുത്താകാന്‍ 

തിരക്കുകൂട്ടുമക്ഷരപ്രപഞ്ചം തന്റെ 
യെതിരെയേല്‍ക്കുമയുതാനുഭൂതിവൈചിത്രയ 
മതവിരാമമെന്നും പുണര്‍ന്നുള്ളുകിടുക്കിപ്പായുന്നിതാ 
ശക്തിസ്വരൂപമായെന്നും പാടാന്‍ 
ദുഃഖഗീതപ്പടുക്കള്‍ വാക്ൂം 


ജനകോടിയെ ചൂഴ്യ പശി 


മായയായ്‌ 

കടക്കണ്ണിളക്കി 

നീര്‍വീ്ി 

നറും തേന്‍നിലാച്ചിരി 
അകക്കാമ്പിലിടയ്ക്കിടെയുയര്‍ത്തി 
എരിയാനാകായ്യിലക്ഷണം 
പിടഞ്ഞു മുതിയിലാണ്ടുപോം 


കലിക 


ലളിതമേക 

മുദുതരളഹൃദയമെഴുന്നവര്‍ 
ടിപ്പണിവാഴ്ഠിലശേഷമേശാതെ 

താര്‍മകളിലാശ സ്വപ്പമാക്കിനടക്കേ നീര്‍ 
ജനിമൃുതികളിലോരോ കണികയും വീൂന്നവര്‍ 
നല്ലൂലകില്ലായ്മിലെട്ടുദിക്കും 

ചൂട്ടുതകര്‍ക്കുമുയരെ 

നീരദയും നീലവാനും മതിയവര്‍ക്കുണര്‍ച്ച നല്‍കാന്‍ 
കീഴെ തപ്പനെടുനിശ്വാസമുതിര്‍ക്കുന്നമല 


ദൈവങ്ങള്‍ ശോണരുധിരമേ കുടിക്കൂ 


ലയമാ 
ണഖിലകരിനിശാതിമിരവുമിന്നറുക്കാ 
നുത്തിഷ്ടചൈതന്യധാരയണയുന്നവസാനത്തുഴവും 
കാത്തുകാത്തധികകദനത്തിന്നതേ 
സരസ്സൂരികിലറ്റമറ്റനിരപോലെഴുന്നതാ 
മതിവിപുലമനുജരശ്മിജാലം 
ലയമാണതിലൊരണുപോലു 
മപ്പധരത്തിലെന്നപോല്‍ ത്രസിക്കുന്ന 
അന്വോന്യവായ്പ്പാപത്തിനാഴം കുറക്കുന്നു. 


ലയമാണിന്നു സകലാധിപ 


നാവുതോറും പൌരുഫപ്പുതു 
താളവാദ്യമേളനിരയെങ്ങു 

മിളകും നെയ്ക്കിരിനാളത്തിനറ്റത്തുഷ്ടാവു 
നരനുയിരിലുള്‍ക്കൊണ്ടിട്ടനുനിമിഷവു 
മാവേശത്തിരത്തരത്തള്ളലിലൊഴുകി 
തന്നുണ്ട തേടി 

കണ്ണീരരം കൊണ്ടു രാകി 
പൂപുത്തപോല്‍ 


തന്നിണം കൊണ്ടു കളം വരച്ചു 
3 


കുരുതിക്കു നിന്ന ശിശു 
രിപുവിനെ ചുഴിഞ്ഞുഴിഞ്ഞ 
നോട്ടമാവാഹിപ്പു 


അംശുകാമ പദകാമനയേശാത്തിക്കവിതയ്ക്കാശിസ്നേ 


വീശു. 


നിലാവത്തുറങ്ങുന്ന കോഴി 


നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


രാപ്പാടി പാടുന്ന പാട്ടില്‍ 

കാറ്റിന്റെ കുളിരുന്ന മീട്ടല്‍ 
നോട്ടുമെത്താത്ത വാനിന്റെ കൂട്ടില്‍ 
പെട്ട്പോയൊട്ടു ചിമ്മുന്ന കണ്‍കള്‍ 
വല്ലാതെയിരുളിന്റെ പൊരുള്‍കളില്‍ 
ഇളകുന്ന നെഞ്ചിടിപ്പാരുമറിയാതെ 
രൂവലാല്‍ പൊതിയുന്ന കോഴി 
പിന്നെയും നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


കരിതേച്ച വാനിലിടിമിന്നലിടയുമ്പോ 

ളിളകുന്ന വയലിന്റെയരികില്‍ നിന്നുയരുന്ന 
കൂവലും മോങ്ങലും നത്തു മൂളുന്ന മൃത്യുവിൻ ഗീതവും 
ആശതന്‍ തേങ്ങലും അസ്വസ്ഥമാക്കവേ 
ഇലകളിലിളകിയാടി നിഴല്‍കൊണ്ടു 
ഭയപ്പെരുമ്പൃതം പല്ലിളിച്ചാര്‍ക്കുന്ന രാവില്‍ 
കരിമ്പൃച്ചക്കണ്ണകളിലുതിരുന്ന ചുടുരക്തദാഹവും 


ക 


ആരുമറിയാതെയറിയാതെയടിവക്ചെത്തുന്ന 
പാദവും അതിന്‍ നഖങ്ങളും ദംഷ്ടയും 
സ്വപ്ലമായണയവേ വിടര്‍ന്നു വിറകൊള്ളം 
തന്‍ ചിറകില്‍ തല പൂഴി 

പിന്നെയും നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


രാവിന്‍ കണ്ണീരുവീണു നനവാര്‍ന്ന 
പുല്‍ത്തൂമ്പിളക്കുന്ന കദനഭാരവും 
താരും തളിരുമിരുള്‍വെട്ടവും 
കുളിരുമുയിരിലൊഴുകുന്ന ചോരത്തുടിപ്പം 
അതേറ്റുപാടുന്ന കൊച്ചിളംകാറ്റും 
ആറൊഴുകുന്ന നാദവും 

അലറിപ്പായുന്ന വണ്ടി തീതുപ്പി 
കിതച്ചണയുന്ന വേഗവുമാവേഗമായ്‌ 
തനുതുരന്നറിവായണയവേ 

പെട്ടെന്നു പൊട്ടനുദിച്ചെന്നാര്‍ക്കുന്ന കോഴി 
പിന്നെയും നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


രാപ്പാടിതന്‍ മിഴിനീരു കരളിലേറ്റതി 
നിശൂഡഭാവങ്ങളിലൊളിമിന്നി 
തെളിവാര്‍ന്നൊരാത്മബോധം 

നിലവിട്ടു കീഴെപ്പതിക്കുമ്പോള്‍ 
അജ്ഞാതമായേതോ: മച്ചിന്‍പുറത്തു 
ചിലച്ചാര്‍ത്തുപായുന്നെലിക്കൂട്ടവും 
ചിറകടിച്ചുള്‍ക്കണ്ണുകൊണ്ടു കണ്ടുയരുന്ന 
വവ്വാലുമുണര്‍ത്തുന്ന കോഴി 

പിന്നെയും നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


അമ്പലവാദ്യവുമചുംബിതഖഗവര്‍ഗ്ഗസങ്കരരാഗവും 
അംശുകാഞ്ചനദിവ്യശോഭയും 
സഹസ്രഗോക്കളെത്തെളിക്കുമുഷസസ്ധ്യയും 
കിഴക്കിലാദ്യം തെളിയുന്ന വെട്ടവും 

ഉയിരിലാകെ നിറക്കുമൂഷ്ടുള 
രുധിരപ്രവാഹഗതിസമസ്ഥവും 

ഉണര്‍ത്തവേ കാല്‍ നീട്ടിവച്ചു തന്‍ 
ഗളമുയര്‍ത്തിക്കൂവുന്ന കോഴി 

നിനപ്പിലപ്പോള്‍ തെളിയുന്ന ലോകവും 


കനത്ത വൃത്തികള്‍ പൊതിയുന്ന ചിത്തവും 
ക്ഷണത്തിലത്തല പിന്‍വലിപ്പിക്കയാല്‍ 
പകല്‍മുഴുക്കെ തന്‍ കൊറ്റുതേടി രാവണഞ്ഞാല്‍ 
പിന്നെയും നിലാവത്തുറങ്ങുന്ന കോഴി 


കോഴി നിലവിട്ടുറങ്ങുന്ന കോഴി 


ഇനിയെത്ര നാള്‍ 
പ്രാവുകള്‍ കുറുകും കണ്‍കളില്‍ നാളിങ്കാ- 
ണവുമായ്‌ വരുമൊരു കാലത്തിന്‍ മുഖം 
പ്രിയയാം പ്രഭാതം കണ്ണീര്‍ വീ ലുമാ- 


യേയാത്ര ചൊല്ലുന്നേരമൊന്നിരുണ്ടുവോ? 


നാരുകീറിക്കിളികള്‍ നല്‍ക്കൂടു കൂട്ടിടു- 
മൊരു നോട്ടമെത്താത്ത തെങ്ങിന്‍ കീഴെയ- 
ന്നാരുമറിയാതധികവും നിശബ്ദുരാ- 


യിരുന്നു നെടുവീര്‍പ്പുകളയച്ചുവോ? 


ഒന്നു പുഞ്ചിരിക്കാന്‍ പൊന്‍ചചണ്ടു മുഖങ്കേ- 
ഴുന്നുവെന്നറിയാതൊന്നു വിറ പൂണ്ടു 
കുന്നുകേറി പൂന്തെന്നലൊപ്പമെത്തു- 


മോന്നു കണ്ണയര്‍ത്തി മെല്ലവള്‍ തിരിഞ്ഞോ? 


വിതാനവും വിട്ടു താണു നില്‍ക്കുന്നവ- 
രതാ കൊച്ചു മീനുകള്‍ വന്നെത്തി നോക്കി 
ഹതാശനായേകാന്ത കാലം തന്നോ- 


വും താങ്ങി നില്‍പ്പതു കണ്ടു കണ്ടിഴിച്ചോ? 


കഴുമരം പോലുണങ്ങിക്കിടക്കുമൊ- 
രുഴത മണ്ണിലുടയാത്ത കട്ടുകള്‍ 
തഴുകുവാനൊഴുകിയെത്തും തണ്ണീരി- 


ലുഴുത കൈകള്‍ പുൂളയ്ക്കന്ന പോലവേ 


മിന്നുന്ന സ്ടേരവുമായുഷ വന്നതും 
നിന്നു കേണതും പിരിഞ്ഞതുമേകനാ- 
യെന്നുമെന്നും നില്ൃതുമതിന്നോവുമ്മി- 


ത്രന്നുകരാത്ത രാവുമിനിയെത്രനാള്‍? 


സ്വാതന്ത്ര്യം 
തടിയുടെ താളം നെഞ്ചില്‍ 
കറങ്ങും പമ്പരമെന്‍ തലയില്‍ 
വിടര്‍ന്ന കണ്‍കളില്‍ 
നരിയെക്കണ്ടൊരു ഹരിയുടെ ഭാവം 
വാലിനു പകരം നീട്ടിയ കൈകള്‍ കാല്‍മുട്ടു മടക്കി 
വളച്ചുവിട്ടൊരു ടെമ്പറു കൂടിയ 


കമ്പിയതായെന്‍ ദേഹം. 


പ്രാകും വാക്കുകള്‍ മനസ്സിനുള്ളില്‍ 
കോട്ടകള്‍ കെട്ടുന്നു 
ഞരമ്പിലുയരും ഗതിപ്രവാഹം 
ചിന്തകളാകുന്നു. 


അതില്‍ ഞാനലിഞ്ഞു ചേരുന്നു. 


ചങ്കൂറ്റം പോയി 

എന്റെ നെഞ്ചൂക്കും പോയി 
തൃൂറിച്ച നോട്ടം തളച്ച മനസ്സില്‍ 
പഴയ വാചകക്കസര്‍ത്തതെല്ലാം 


ഒലിച്ചു പോകുന്നു 


11 


ചിനച്ചുയര്‍ന്നു കുതിച്ചുപായും 
കറുത്ത കുതിരയെ പിടിച്ചു കെട്ടുന്നു 
സ്വാതന്ത്ര്യത്തിന്‍ കഴുത്തറുക്കുന്ന 
വിറച്ച കണ്ഠം പതിഞ്ഞ ശബ്ദം 
എന്‍ വാക്കുകള്‍ കേള്‍ക്കുന്നു 
അരുതരുതരുതേയെന്റെ 
കഴുത്തറുക്കരുതേ 


കഴുത്തറുക്കരുതേ 


12 


വേടന്‍ 
മാടമടുക്കല്ല്യേട്യോമനേ 
മാടത്തില്‍ പോക തങ്കം 
ഈരേഴും പാമ്പിനെ ഞാന്‍ കൊന്നി 
ട്ടാടലകറ്റുവേന്‍ ഞാന്‍ 
പേടിക്ക വേണ്ട പെണ്ണേയെടി 
പേടമാന്‍ കണ്ണിയാളേ 
വേടനിവനിവടില്ല്യേടി 
വേടത്തിപ്പെണ്മണിയേ 
സിംഹത്താന്‍ വന്നാലനങ്ങാത്ത 
ചങ്കൂറ്റമുണ്ടു പെണ്ണേ 
നെഞ്ചു തൃളക്കുന്നയമ്പല്ലേ 
യെന്നുടെ കയ്യിലുള്ളൂ 
സന്ദേഹം വേണ്ട പെണ്ണേയെടി 


ഇന്ദീവരമിഴിയേ 


കാട്ടിന്റെ മുക്കിലൊരിടത്തു 
മുങ്ങ കരയുമ്പള്‍്‌ 


മേലേ മാനത്തുക്കോടങ്ങനെ 


13 


തീയി പറക്കുമ്പള്‍ 

രാത്രിയില്‍ പെയ്ത മഴയില്‍ 

കൂര നനയുമ്പള്‍ 
ചോര്‍ന്നങ്ങൊലിക്കുന്ന വെള്ളം 
മേലു നനക്കുമ്പള്‍ 
മാറിക്കിടന്നന്നു നീയെന്നെ 
വാരിപ്പുണരുമ്പള്‍ 
കാവലിരുന്നൊരു ദേവത 


രക്ഷിക്കും കണ്‍മണിയേ 


ഈ കവിതയിലെ ആദ്യത്തെ ഏതാനും വരികള്‍ ഒരു പഴയ നാടന്‍ 


പാട്ടിലേതാണ്‌. 


14. 


പട്ടി 


വളവാലന്‍ നാരായണന്‍ പാണ്ടന്‍ പട്ടി 
കട്ടു തിന്നണ കള്ളനവന്‍ കിണറ്റീച്ചാടി 
നാലുദിനമൂണുമില്ലാതവിടെക്കിടന്നു 
നാലുദിനമുറക്കമില്ലാതവിടെക്കിടന്നു 
കേറിവന്നവനാദ്യം തന്നെ കോഴിയെക്കട്ടു 
അടുക്കളേല്‍ കേറി പിന്നെ ചാളയും കട്ടു 


വളവാലന്‍ നാരായണന്‍ പാണ്ടന്‍ പട്ടി 


പിള്ളേര്‍ 


ആക്കിരിപീക്കിരിപോക്കിരിപിള്ളേ- 
രൊക്കെക്കൂടി ചാടിമറിഞ്ഞി- 
ട്ടുങ്ങോട്ടോടീട്ടിങ്ങോട്ടോടി 


തല തട്ടിമുട്ടിപ്പൊട്ടിപ്പോയോ? 


ചപലത 
നിരുപമമൊരുവക ചപലതയാലേ 


കരുതലതിതുവരെ മമ നഹി തീരേ 
ഇരുവരുമൊരുവഴിയിലൊഴുകിയാലും 


വരികപദവുമൊരു കുസൃതിയുമില്ലാ 


15 


അസാധ്യം സാധ്യം 
സ്കൂള്‍ യുവജനോത്സവ നാളില്‍ 


തന്റെ സ്വപ്പഭാണ്ഡങ്ങളില്‍ 

ഒരു വിദ്യാര്‍ത്ഥി തപ്പുന്നു 
ഷര്‍ട്ടെവിടെ? 

എവിടെയോ 

പിന്നിക്കീറിയ ഒരോട്ടഷര്‍ട്ടുണ്ട്‌ 
പാകമാകുന്നില്ല 

പോട്ടെ, ഇട്ടിരിക്കുന്നതു മതിയെങ്കിലും 


തിരക്കിലതും നഷ്ടപ്പെട്ടിരിക്കുന്നു 


അരങ്ങും പന്തലും കെട്ടാന്‍ കൊണ്ടുവന്ന 
അവസാനത്തെത്തുണും അഴിച്ചിരിക്കുന്നു 
നഷ്ടബോധത്തിലവന്‍ ലയിച്ചു നില്‍ക്കവേ 

നിന്ന മൈതാനം നാഷണല്‍ ഹൈവേ കൊണ്ടുപോയി 
നടന്ന പാതകളിലൂടെ ബസ്സൂകളുരുണ്ടുപോയി 

പത്തു പൈസ മതിയായിരുന്നു 

ബസ്സില്‍ യാത്ര ചെയ്യാന്‍ 

മുഷിഞ്ഞ ഭാണ്ഡമഴിച്ചു കുടഞ്ഞുനോക്കി 

ഇല്ല നാണയങ്ങളതില്‍ തീരെയില്ല 


വരാന്‍ പോകുന്ന ഭാരൃക്കു പട്ടുടുപ്പുകളേറെയുണ്ടതില്‍ 
16 


തനിക്കു മാത്രമെന്തേ 


ധരിക്കുവാനില്ലൊരു ഷർട്ടു പോലുമേ 


മുറക്കു തപ്പവേ തടഞ്ഞ പുസ്തക 
പ്പൂറം മറിക്കവേ മനസ്സിലാശയാ 
യൊടുക്കമാശയപ്പിണരൊന്നുയര്‍ന്നു 


ജീവിതദര്‍ശനപ്പൊരുളറികയായ്‌ 


അരങ്ങിലാടും കൂത്തിനായവന്‍ 
വിദുഷകവേഷം തെരഞ്ഞെടുക്കയാല്‍ 
ഷര്‍ട്ടനാവശ്യം കാശുമപ്പടി 


വാഗ്വിലാസിക്കെന്തസാധ്യമായ്‌? 


17 


അനിത്യം നിത്യം 


ഓം 
നീ 
അജ 
സുന്ദരി 
തമസ്സിലെങ്ങോ 
ചങ്കുപൊട്ടിയൊഴുകിയ 
തീവ്രവേദനതന്‍ തിങ്ങലില്‍ സംഭവിച്ച 
ആദികാരണത്തിന്‍ മുഖം 
സൌരയൂഥങ്ങള്‍ 
പ്രകൃതി 
സര്‍വ്വം 
നീ 


ഞാന്‍ 


നിന്റെ 
മിഴിയില്‍ 
ഞാനെന്ന സ്വപ്പം 
അറിവിന്‍ നിറവില്‍ ജ്ടതം 
ജ്യോതിസ്സുകള്‍ ആദിയിലേക്കു മടങ്ങവേ 


18 


ഓര്‍മ്മകള്‍ പരിത്യജിച്ച 
സംസ്മാരശേഷം 
അനന്യം 
അന്യം 
നീയാണ്‌ 
കാരണഹേതു 
ഭമണം ചഞ്ചലം ഗുണം 
ആദിമാതാവിന്റെ അതിവ്യാപ്തിവിശേഷം 
അഭിശപ്തമീ സന്തതി 
അപൂര്‍ണം സൃഷ്ടി 
ഞാനാണ്‌ 
ശബ്ദാതാവൃത്തി 
ആത്മഭോജനം കര്‍ത്തവ്യം 
പരിണാമത്തിന്നനുസ്യൃതാനുപ്രവാഹം 


അസത്യമജ്ഞാനമന്തം 


ഭിക്ഷാം ദേഹി മാം 


മഹാദയിതേ നിത്യമീക്ഷണം സമ്പൂര്‍ണ്ണം 


19 


നീ ഏതോ നീ 


നീ 
ആ 
രാവില്‍ 
മിഴിയാല്‍ 
എന്നെ തിരഞ്ഞു 
കാറ്റു വരുന്ന കാലവും 
കണ്ണുകള്‍ ചുവന്നു തൂങ്ങുന്ന ദിനങ്ങളും 
പുതു പൊന്‍പൂവിന്നിതളും കാലചക്രത്തിന്‍ 
മുരള്‍ച്ചയുമായിത്തന്നെ 
ആട മഞ്ഞിനിളംതുള്ളിയിലൊളിപ്പിച്ചു 
മൌനം നിറച്ച വാക്കുകള്‍ 
കുത്തിത്തുളച്ച്‌ 
ഇന്നീ നാള്‍ 
ഏതോ 
നീ 


നീ 


20) 


വെറുതേ 
ഒഴുകും പുഴ 
തളിരണിയുന്ന മരം 
തേനീച്ച കൂട്ടിയ തേന്‍ കൊതിക്കും മാനുഷര്‍ 
വെറുതെവെറുതെയാണീ 
മോഹങ്ങളെല്ലാം 


പാഴാണ്‌ 


21 


ചൈത്യലേഖം 


ഒരു നിലാവിലലിയുമാശയായ്‌ 

പഠന്നു പറന്നു നടന്നൊരു ദേശാടനക്കിളി 
ഒരു തൂവല്‍ മാത്രമവശേഷിപ്പിച്ചു കൊണ്ട്‌ 
ഇവിടെയീ മണ്ണില്‍ വീണടിഞ്ഞുപോയി 
അനന്ത നിശ്ശൂനൃതയിലതലിഞ്ഞു പോയി 
ജഡം ചീഞ്ഞളിഞ്ഞു പോയ- 

സ്ഥിക്കൂടം പൊടിഞ്ഞടിഞ്ഞു പോയ- 
തില്‍ ലതാവലി വേരു താഴ്ണുവേ 


ഒരു പൊന്നിലക്കയ്യിലാ തൂുവലൂയര്‍ന്നു പോയി. 


ഓര്‍ക്കുമോയീ തൂവല്‍ കാണ്‍കവേ 


ഒരു മാത്രയെങ്കിലുമീ കിളിപ്പൈതലെ. 


ച, 









ഒരകൊജി. ശശി 


നമ്‌) 
1 ചി ) 
[ 1 





ലസിക 


ലു ്ി സ 1/4 

വ്‌ 1 4 ടം; ക്‌ ലി 
| സ്വ ല്‌ 
ക ഗ്‌ 
1 യ ന 

റ 7 

റ 
[॥ 


പ 


